Kerala Gazette No. 39 dated 29th September 1981. 
PART II 

കേരള നിയമസഭാ സെക്രട്ടേറിയററ് 


" വിജ്ഞാപനം 
നമ്പർ 8148 /എൽ.എൽ.എ 1.181. തിരുവനന്തപുരം, 1981 ആഗസറം? 12. 

കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം 1981- ലെ കേരള ട്രേഡ്യൂണിയനുകളുടെ 
അംഗീകാരം സംബന്ധിച്ച ബിൽ ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്താടും 
ധനകാര്യമെമ്മോറാണഡത്താടും ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം 
സംബന്ധിച്ച മെമ്മോറാണ്ഡത്തോടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോ . ആർ. പ്രസന്നൻ, 
നിയമസഭാ സെക്രട്ടറി . 


ആറാം കേരള നിയമസഭ 

ബിൽ നമ്പർ 91 
1981 - ലെ കേരള [ടഡ്യൂണിയനുകളുടെ അംഗീകാരം 

സംബന്ധിച്ച ബിൽ 


ട്രേഡ്യൂണിയനുകളെ വിലപേശാവുന്ന ഒരേയൊരു ഏജൻറായി അംഗീ 
കരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ അതിനോടനുബന്ധി 
ച്ചുളളതുമായ കാര്യങ്ങൾക്കും വ്യവസ്ഥ ചെയ്യുന്ന ഒരു ബിൽ. 

പീഠിക --ട്രേഡ് യൂണിയനുകളെ വിലപേശാവുന്ന ഒരേയൊരു ഏജ 
ൻറായി അംഗീകരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അതി 
നോടനുബന്ധിച്ചുളളതോ ആയ കാര്യങ്ങൾക്കും വ്യവസ്ഥ ചെയ്യേണ്ടത് യുക്ത 
മായിരിക്കയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിരണ്ടാം സംവൽസരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും.- (1 ) ഈ ആക്ടിന് 
1981 - ലെ കേരള ടഡ്യൂണിയനുകളുടെ(അംഗീകാരം സംബന്ധിച്ച ആക 
എന്നു പേർ പറയാം. 
G. 1461 , 


1 , 


2 


( 2) ഇതിനു കേരള സംസ്ഥാനം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കുന്ന 


താണ്, 


( 3) സർക്കാർ ഗസററ് വിജ്ഞാപനംമൂലം നിശ്ചയിക്കുന്ന തീയതി 
യിൽ ഇത് നടപ്പിൽ വരുന്നതാണ്. 

2 . നിർവ്വചനങ്ങൾ. ഈ ആക°ടിൽ സന്ദർഭത്തിന് മററു വിധത്തിൽ ആവ 
ശ്യമില്ലാത്തപക്ഷം, - 

( എ ) അധികാരസ്ഥാനം എന്നാൽ 3 -ാം വകുപ്പു പ്രകാരം രൂപവൽ 
ക്കരിച്ചിട്ടുളള അധികാരസ്ഥാനം എന്നർത്ഥമാകുന്നു . 


( ബി ) തൊഴിലുടമ എന്നാൽ 

(i) കേന്ദ്രസർക്കാരിന്റെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ 
യോ , ഒരു വകുപ്പു മുഖേനയോ വകുപ്പിനുവേണ്ടിയോ നടത്തപ്പെടുന്ന ഏതെങ്കി 
ലും വ്യവസായ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, ആ , ആവശ്യത്തിനു 
വേണ്ടി ബന്ധപ്പെട്ട സർക്കാർ നിർണ്ണയിച്ചിട്ടുള്ള അധികാരസ്ഥാനമെന്നും 
അധികാരസ്ഥാനം നിർണ്ണയിച്ചിട്ടില്ലാത്ത സംഗതിയിൽ വകുപ്പദ്ധ്യക്ഷനെന്നും 


t 


(i ) ഒരു പ്രാദേശികാധികാരസ്ഥാനം മുഖേനയോ (പ്രാദേശികാധി 
കാരസ്ഥാനത്തിനുവേണ്ടിയോ, നടത്തപ്പെടുന്ന ഏതെങ്കിലും വ്യവസായസ്ഥാ 
പനത്തെ സംബന്ധിച്ചിടത്തോളം, പ്രസ്തുത പ്രാദേശികാധികാരസ്ഥാനത്തി 
ൻ മുഖ്യ നിർവ്വഹണ ഉദ്യോഗസ്ഥൻ എന്നും അർത്ഥമാകുന്നു . 


( സി ) വ്യവസായ സ്ഥാപനം " എന്നതിൽ സർക്കാർ ഈ ആവശ്യാർ 
ത്ഥം വിജ്ഞാപനം ചെയ്തിട്ടുളള ഒരു വ്യവസായത്തിന്റെ ഏതെങ്കിലും 
യൂണിറേറാ ബാഞ്ചാ അഥവാ യൂ ണിററുകളുടേയോ ബാഞ്ചുകളുടേയോ ഒരു 
(ഗൂപ്പോ ഉൾപ്പെടുന്നതുമാകുന്നു . 

( ഡി) ""വ്യവസായം എന്നാൽ ഏതെങ്കിലും ബിസിനസ്സോ, 
വ്യാപാരമോ, സംരംഭമോ, ഉൽപ്പാദനമോ, തൊഴിലുടമകളുടെ ജീവികയോഎന്നർ 
ത്ഥമാകുന്നതും, ഏതെങ്കിലും ജീവികയോ, സവനമോ തൊഴിലോ, 
കത്തൊഴിലോ, അല്ലെങ്കിൽ വ്യാവസായികമായ തൊഴിലോ, തൊഴിലാളി 
കളുടെപണിയോ അതിൽ ഉൾപ്പെടുന്നതും ആകുന്നു . 

( ഇ) " നിർണ്ണയിക്കപ്പെട്ട എന്നതിന് ഈ നിയമപ്രകാരമുണ്ടാക്കുന്ന 
ചട്ടങ്ങൾമൂലം നിർണ്ണയിക്കപ്പെട്ട എന്നർത്ഥമാകുന്നു . 

(എഫ " അ ംഗീകൃത ട്രേഡ്യൂണിയൻ എന്നാൽ ഈ നിയമപ്രകാരം 
അംഗീകരിക്കപ്പെട്ട രജിസ്ററർ ചെയ്ത ഒരു ടഡ്യൂണിയൻഎന്ന് അർത്ഥ 
മാകുന്നു . 

( ജി) രജിസ്ററർ ചെയ്ത ട്രേഡ് യൂണിയൻ എന്നാൽ 1928- ലെ 
ട്രേഡ് യൂണിയൻ ആക്ററ് (1926 - ലെ 10 -ാം കേന്ദ്ര ആക്ററ് ) പ്രകാരം 
റജിസ്റർ ചെയ്ത ട്രേഡ് യൂണിയൻ എന്നർത്ഥമാകുന്നു . 


3 


(എച്ച ) തൊഴിലാളി 

എന്നതിന " 1947 - ലെ വ്യാവസായികൾക 
ങ്ങൾ ആക്റം (1947 - ലെ 14-ാം കേന്ദ്ര ആക്റ്) 2 -ാം വകുപ്പ് 8 -ാം 
ഖണ്ഡത്തിലെ അതേ അർത്ഥം തന്നെ ആയിരിക്കുന്നതാണ്, 

3. അധികാരസ്ഥാനം രൂപവൽക്കരിക്കൽ - ( 1) ഈ ആക്ററ് പ്രാബ 
ല്യത്തിൽ വന്നതിനുശേഷം കഴിയുന്നതവേഗം സർക്കാർ ഈ ആക്ററ് പ്രകാര 
മുളള കടമകൾ നിർവഹിക്കുന്നതിനും, അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനും 
വണ്ടി, ഗസറ്റ് വിജ്ഞാപനംമൂലം ഒരു അധികാരസ്ഥാനം രൂപവൽക്കരി 
ക്കേണ്ടതാണ്. 
( 2) അധികാരസ്ഥാനത്തിൽ സർക്കാർ 

നിയമിക്കുന്ന എകാംഗം 
ഉൾപ്പെടുന്നതാണ്. 

( 3) നിർണ്ണയിക്കപ്പെടാവുന്ന യോഗ്യതകൾ ഇല്ലെങ്കിൽ അധികാരസ്ഥാന 
മായി നിയമിക്കപ്പെടുവാൻ ഒരു വ്യക്തി അർഹനാകുന്നതല്ല . 
4 , 

അംഗീകാരത്തിന് അർഹതയുളള കേഡ് യൂണിയനുകൾ - (1) ഒരു 
വ്യവസായ സ്ഥാപനത്തിലെ തൊഴിലാളികം അംഗങ്ങളായുളള രജിസ്റർ 
ചെയ്ത ഒരു ട്രേഡ് യൂണിയന്. 

( എ ) പ്രസ്തുതരേഡ്യൂണിയനിലെ അംഗങ്ങളുടെഎണ്ണംഅപ 
കാരമുളള വ്യവസായ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെആകെഎണ്ണത്തിൻറ 
പതിനഞ്ചു ശതമാനത്തിൽ കുറയാത്തപകാവും; 

( ബി ) അങ്ങനെയുളള ട്രേഡ് യൂണിയൻ 15 -ാം വകുപ്പുപ്രകാരം 
അംഗീകാരത്തിനുവേണ്ടി അപേക്ഷിച്ച തീയതിക്ക് മുമ്പുളള ഒരു വർഷക്കാല 
ത്തിനിടയ്ക്ക് അംഗങ്ങളുടെവാർഷിക തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടെങ്കിലും; 

( സി ) 5 -ാം വകുപ്പുപ്രകാരം അംഗീകാരത്തിനുവേണ്ടി അപേക്ഷിച്ച 
തീയതിക്ക് തൊട്ടുമുമ്പുളള ഒരു വർഷക്കാലത്തിനിടയ്ക്ക് 6 മാസത്തിൽ ഒരിക്ക 
ലെങ്കിലും ആ ട്രേഡ്യൂണിയൻ നിർവാഹകസമിതിസമ്മേളിച്ചിട്ടുണ്ടെങ്കിലും; 

( ഡി ) അപ്രകാരമുളള വ്യവസായ സ്ഥാപനത്തിലെ എല്ലാ തൊഴി 
ലാളികൾക്കും അങ്ങനെയുളള ട്രേഡ്യൂണിയനിലെ അംഗത്വം സ്വീകരിക്കാൻ 
സ്വാതന്ത്യമുളളപക്ഷവും അങ്ങനെയുളള വ്യവസായ സ്ഥാപനത്തെ സംബന്ധി 
ച്ചിടത്തോളം പ്രസ്തുത അകററു (പകാരമുളള അംഗീകാരത്തിന് 
മുണ്ടായിരിക്കുന്നതാണ്. 

( 2) (1) -ാം ഉപവകുപ്പ് ( എ ) എന്ന ഖണ്ഡത്തിൽ എന്തുതന്നെ അട 
ങ്ങിയിരുന്നാലും, ഒരു വ്യവസായ സ്ഥാപനത്തിലെ രജിസ്റ്റർ ചെയ്ത എല്ലാ 
ടേഡ് യൂണിയനുകളിലെ മൊത്തം അംഗങ്ങളുടെ എണ്ണം, ആ സ്ഥാപന 
ത്തിലെ തൊഴിലാളികളുടെ എണ്ണത്തിന്റെ അറുപതുശതമാനത്തിൽ 
കുറവാണെങ്കിൽ, അപ്രകാരമുളള സ്ഥാപനത്തിലെ തൊഴിലാളികളുടെആകെ 
എണ്ണത്തിന്റെ പതിനഞ്ചു ശതമാനത്തിൽ കുറയാത്ത അംഗങ്ങളുളള രജിസ്റർ 
ചെയ്ത ഏതൊരു പ്രേഡ് യൂണിയനും ( 3) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾ 
ക്കു വിധേയമായി ഈ ആക്ററ് പ്രകാരമുളള അംഗീകാരത്തിന് അവകാശമുണ്ടാ 
യിരിക്കുന്നതാണ്. 


അവകാശ 


ആകെ 


എല്ലാ 


എന്നാൽ അങ്ങനെയുളള സ്ഥാപനത്തിലെ രജിസ്ററർ ചെയ്ത 
ട്രേഡ് യൂണിയനുകളിലെയും 61 W ത്തം അംഗങ്ങളുടെ എണ്ണം ആ സ്ഥാപന 
ത്തിലെ തൊഴിലാളികളുടെ ആകെ എണ്ണത്തിന്റെ അറുപതു ശതമാനത്തിൽ 
കവിയാൻ പാടുള്ളതല്ല ; 

എന്നുമാത്രമല്ല , തൊട്ടുമുമ്പുളള ക്ലിപ്ത നിബന്ധനയിൽ പറഞ്ഞിട്ടുളള 
അറുപതു ശതമാനം എന്നപരിധി ഈ ഉപവകുപ്പുപ്രകാരം അംഗീകാരത്തിന 
അവകാശപ്പെട്ട ഏതെങ്കിലും ട്രേഡ് യൂണിയനിലെ ചില അംഗങ്ങളെ അതിലെ 
അംഗത്വത്തിൽനിന്ന് ഒഴിവാക്കുന്ന സംഗതിയിൽ, ഉയർത്താവുന്നതാണ്. 

( 3 ) ( 2) -ാം ഉപവകുപ്പു പ്രകാരം ഒന്നിൽ കൂടുതൽ ടേഡ്യൂണിയനു 
കൾ അംഗീകാരത്തിന് അർഹമായിരിക്കുമ്പോൾ , കൂടുതൽ അംഗസംഖ്യ ഉളളി 
- തൊഴിലാളി സംഘടനയ്ക്കോ തൊഴിലാളി 

അ ംഗീകാര 
- ത്തിനു മുൻഗണന നൽകേണ്ടതാണ്. 


സംഘടനകൾ മാ 


5 , 


ട്രേഡ് യൂണിയനുകളുടെ അംഗീകാരം.- (1) ഈ ആക്ററുപകാരം 
അംഗീകാരത്തിന് അർഹമായിട്ടുളള രജിസ്റ്റർ ചെയ്ത ഒരു ട്രേഡ്യൂണിയൻ 
അംഗീകാരത്തിനും അംഗീകാര സർട്ടിഫിക്കററ ലഭിക്കുന്നതിനും വേണ്ടി അധി 
കാരസ്ഥന് താപേക്ഷ നൽകേണ്ടതാണ്. 

( 2) (1) -ാം ഉപവകുപ്പു പ്രകാരമുളള ഒരു അപേക്ഷ നിർണ്ണയിക്കപ്പെടാ 
വുന്ന പ്രകാരമുളള ഫാറത്തിലും, അപകാരമുളള വിശദാംശങ്ങൾ അടങ്ങുന്ന 
തും അപകാരമുളള രേഖകളും ഫീസും സഹിതവും ആയിരിക്കേണ്ടതാണ്. 

( 3) അംഗീകാരം സംബന്ധിച്ച് ഈ ആക്ററിലെ എല്ലാ ആവശ്യങ്ങളും 
(ടഡ് യൂണിയൻ പാലിച്ചിട്ടുണ്ട്എന്ന് അധികാരിക്ക് ബോദ്ധ്യം വന്നാൽ, 
ഉത്തമ്പുമൂലം ബന്ധപ്പെട്ട വ്യവസായ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം 
പ്രസ്തുത ടഡ് യൂണിയനെ അംഗീകരിക്കേണ്ടതും ബന്ധപ്പെട്ട വ്യവ 
സായ സ്ഥാപനത്തെ സംബന്ധിച്ച് ഈ - ആക്ററുപകാരം പ്രസ്തുത 

ഡു യു ണിയനെ യഥാവിധി അംഗീകരിച്ചിട്ടുണ്ട്എന്നതിലേക്കുള്ള നിശ ചാ 
യക തെളിവായി നിർദ°ദിഷ°s ഫാറത്തിൽ ഒരു അംഗീകാര സർട്ടിഫിക്കറ് 
നൽകേണ്ടതും ആകുന്നു . 

( 4) (3) -ാം ഉപവകുപ്പിന്റെ ആവശ്യങ്ങൾക്കുവേണ്ടി അധികാരസ്ഥൻ 
നിർദ്ദിഷ്ട രീതിയിൽ രഹസ്യ വോട്ടെടുപ്പിലൂടെ ആ ഡു യു ണിയനിലെ 
അംഗസംഖ്യ പരിശോധിച്ചറിയേണ്ടതും നിർദ്ദേശിക്കപ്പെടാവുന്ന രീതിയിൽ 
വേണ്ട അന്വേഷണവും അതിലേക്ക് അനുയോജ്യമെന്നു തോന്നുന്ന 
അന്വേഷണവും നടത്തേണ്ടതുമാകുന്നു . 

( 5) , ( 3) -ാം ഉപവകുപ്പുപകാരം നൽകിയിട്ടുളള ഒരു അംഗീകാര സർ 
ട്ടിഫിക്കറ്റിന്, 6 -ാം വകുപ്പു പ്രകാരം പിൻവലിക്കുകയോഅല്ലെങ്കിൽ റ8 °ദാക്കു 
കയോചെയ്തിട്ടില്ലെങ്കിൽ, ആയത് നൽകിയ തീയതി മുതൽരണ്ടുവർഷത്തേക്ക് 
സാധുതയുണ്ടായിരിക്കുന്നതാണ്. 


മറ്ററ 


6. അംഗീകാരം പിൻവലിക്കുകയോ റദ്ദാക്കുകയോചെയ്യൽ. - സർട്ടിഫിക്കററ 
നേടിയത് ചതിവു മൂലമോ തെററായോ ആണെന്നോ അല്ലെങ്കിൽ പ്രസ്തുത 


5 


at ഡ് യൂണിയൻ നിലവിലില്ലാതായിത്തീരുകയോഅല്ലെങ്കിൽ ഈ 81 കം " ററിലെ 
യോ അതുപകാരം ഉണ്ടാക്കിയിട്ടുളള ഏതെങ്കിലും ചട്ടങ്ങളിലെയോ അല്ലെങ്കിൽ 
1926 - ലെ ട്രേഡ് യൂണിയൻ ആക്ററിലെയോ (1926 - ലെ 16 -ാം കേന്ദ 
ആക റ ) അതുപകാരം ഉണ്ടാക്കിയിട്ടുള്ള ഏതെങ്കിലും ചട്ടങ്ങളിലെരയാ 
എന്തെങ്കിലും വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടെന്നോ അധികാരസ്ഥന് ബോധ്യ 
പ്പെടുകയാണെങ്കിൽ ഒരു ട്രേഡ് യൂണിയനു നൽകിയിട്ടുളള ഒരു അംഗീക 
സർട്ടിഫിക്കററ" പിൻവലിക്കാവുന്നതോ റദ്ദാക്കാവുന്നതോ ആണ് 

എന്നാൽ പ്രസ്തുത സർട്ടിഫിക്കറ്റ് പിൻവലിക്കുന്നതിനോ റദ്ദാക്കുന്ന 
തിനോ മുമ്പായി എന്തു കാരണത്തിൻമേലാണ് സർട്ടിഫിക്കററ് പിൻവലിക്കുന്ന 
തിനോ റദ്ദാക്കുന്നതിനോ ഉദ്ദേശിച്ചിട്ടുളളതെന്ന് കാണിച്ചുകൊണ്ട്രണ്ടുമാസ 
ത്തിൽ കുറയാതെയുളള രേഖാമൂലമായ മുൻകൂർ നോട്ടീസ് പ്രസ്തുത 
തൊഴിലാളി സംഘടനയ്ക്ക് അധികാരസ്ഥൻ നൽകേണ്ടതാണ്. 

7. അപ്പീൽ - (1) ഒരു ട്രേഡ് യൂണിയനെ അംഗീകരിക്കാൻ അധികാര 
സ്ഥൻ വിസമ്മതിക്കുകയോ അല്ലെങ്കിൽ ഒരു അംഗീകാര സർട്ടിഫിക്കറ് 
പിൻവലിക്കുകയോ റദ്ദാക്കുകയോ ചെയ്തതുമൂലം സങ്കടമുളള ഏതു ഡ 
യു ണിയനും നിർണ്ണയിക്കപ്പെടാവുന്ന അങ്ങനെയുളള സമയപരിധിക്കകം അ പ 
കാരമുളള വിസമ്മതത്തിനോ പിൻവലിക്കലിനോ അഥവാ റദ്ദാക്കലിനോ എതി 
രായി സർക്കാരിന് അപ്പീൽ ബോധിപ്പിക്കാവുന്നതാണ്. 

( 2) (1) -ാം ഉപവകുപ്പു പ്രകാരമുളള ഒരുഅപ്പീൽ നിർണ്ണയിക്കപ്പെടാവുന്ന 
രീതിയിലുള്ള ഫാറത്തിൽ ആയിരിക്കേണ്ടതും അതിൽ അങ്ങനെയുളള വിവര 
ങ്ങൾ അടങ്ങിയിരിക്കേണ്ടതും അ പ്രകാരമുളള ഫീസ് ഒടുക്കിയിരിക്കേണ്ടതും 
ആകുന്നു . 

( 3 ) സർക്കാരിന്, പര്യാപ്തം എന്നു തോന്നുന്ന അന്വേഷണങ്ങൾക്കു 
ശേഷം അപ്പീൽ തളളിക്കളയുകയോ അഥവാ 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ 
അനുസരിച്ച് ഒരു അംഗീകാര സർട്ടിഫിക്കറ്റ് നൽകാൻ അധികാരസ്ഥനെ 
നിർദ്ദേശിച്ചുകൊണ്ട് ഒരു ഉത്തരവു പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ അതതു 
സംഗതിപോലെ സർട്ടിഫിക്കറ്റ് പിൻവലിച്ചുകൊണ്ടോ 8°ദാക്കിക്കൊണ്ടോ ഉളള 
ഉത്തരവു അസ്ഥിരപ്പെടുത്തുകയോ ചെയ്യാവുന്നതും അധികാരസ്ഥൻ അങ്ങനെ 
യുളള ഉത്തരവനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുമാകുന്നു . 

8. അംഗീകൃത ട്രേഡ് യൂണിയനുകളുടെ അവകാശങ്ങൾ.- ( 1) ഒരു 
അംഗീകൃത ട്രേഡ്യൂണിയൻ 

( എ ) o ഡ് യൂണിയൻ അംഗീകരിക്കപ്പെട്ടിട്ടുളള സ്ഥാപനത്തിലെ 
തൊഴിലാളികളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടു . എല്ലാ സംഗതികളെ സംബ 
ന്ധിച്ചും തൊഴിലുടമയുമായി കൂടിയാലോചന നടത്തുന്നതിനും; 

( ബി ) അതിലെ അ ംഗങ്ങൾ ജോലി ചെയ്യുന്ന വ്യവസായ സ്ഥാപന 
ത്തിന്റെ പരിസരത്ത് ഒരു നോട്ടീസ് ബോർഡ് സ്ഥാപിക്കുകയോ സ്ഥാപി 
പ്പിക്കുകയോ ചെയ്യുന്നതിനും, അതിൽ സമ്മേളനങ്ങളെ സംബന്ധിക്കുന്ന നോട്ടീ 
സുകളും, അതിന്റെ വരവു ചെലവു സംബന്ധിച്ച കണക്കുകളുടെ വിവര 
ങ്ങളും, മററു വിവരങ്ങളും അല്ലെങ്കിൽ അറിയിപ്പുകളും പതിക്കുകയോ, 
പതിപ്പിക്കുകയോ ചെയ്യുന്നതിനും; 


( സി ) ആ യൂ ണിയനിൽ അംഗങ്ങളായിട്ടുളള തൊഴിലാളികളുമായി 
വ്യവസായ സ്ഥാപനത്തിന്റെ പരിസരത്തിൽ ബന്ധപ്പെട്ട തൊഴിലുടമ അനുവ 
ദിച്ചിട്ടുളള അങ്ങനെയുളള സ്ഥലത്തുവച്ച് ചർച്ചകൾ നടത്തുന്നതിനും; 

എന്നാൽ അങ്ങനെയുള്ളചർച്ചകൾ വ്യവസായ സ്ഥാപനത്തിന്റെ ശരിയായ 
ജോലിക്ക് തടസ്സമാകാൻ പാടുളളതല്ല ; 

( ഡി ) അതിലെ എല്ലാ അംഗങ്ങൾക്കോ അഥവാ ഏതെങ്കിലും അംഗ 
ത്തിനോ, ഉളള സങ്കട നിവാരണത്തിനായി തൊഴിലുടമയുമായോ, അഥവാ ആ 
ആവശ്യത്തിലേക്കായി അദ്ദേഹം നാമനിർദേശം ചെയ്തിട്ടുളള ഏതെങ്കിലും 
വ്യക്തിയുമായോ ചർച്ച നടത്തുന്നതിനും; 

( ഇ) ഒരു തൊഴിലാളി ജോലി ചെയ്യുന്ന വ്യവസായ സ്ഥാപനത്തിലെ 
ഏതെങ്കിലും സ്ഥലം പരിശോധിക്കുന്നതിനും അല്ലെങ്കിൽ പരിശോധിപ്പിക്കു 
ന്നതിനും അവകാശമുണ്ടായിരിക്കുന്നതാണ്. 

( 2) 1947 - ലെ വ്യാവസായികത്തർക്കങ്ങൾ ആക്ററിൽ (1947- ലെ 14-ാം 
കേന്ദ ആക്റ ) എന്തുതന്നെ അടങ്ങിയിരുന്നാലും, ഇതിലേക്കായി ഉണ്ടാക്കുന്ന 
അങ്ങനെയുളള ചട്ടങ്ങൾക്ക്വിധേയമായി അംഗീകത ട്രേഡ്യൂണിയനുകൾക്ക 
1947 - ലെ വ്യാവസായികത്തർക്കങ്ങൾ ആക്ററ് 3 -ാം വകുപ്പു പ്രകാരം രൂപവൽ 
ക്കരിച്ചിട്ടുള്ള തൊഴിൽ കമ്മിററികളിലേക്ക് ഏതു വ്യവസായ സ്ഥാപനത്തി 
ലയും തൊഴിലാളികളുടെ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യുന്ന 
തിന്അവകാശമുണ്ടായിരിക്കുന്നതാണ്. 

അ ംഗീകൃതയൂണിയനുകൾ മുഖേനയുളള നിവേദനങ്ങൾ: -1947 - ലെ 
വ്യാവസായികത്തർക്കങ്ങൾ ആക്ററിൽ (1947 - ലെ 14 -ാം കേന്ദ് ആക്റ്) 
എന്തുതന്നെ അടങ്ങിയിരുന്നാലും, ഒരു അംഗീകത മടഡ്യൂണിയൻമുഖേന 
അല്ലാതെ ഒരു തൊഴിലാളിയേയും പ്രസ്തുത ആക്ററു ( പകാരമുളള ഏതെ 
ങ്കിലും നടപടികളിൽ ഹാജരാകുന്നതിനോ, പ്രവർത്തിക്കുന്നതിനോ, അഥവാ, 
(പ്രതിനിധീകരിക്കുന്നതിനോ. ( ഒരു തൊഴിലാളിയെ ഡിസ്മിസ് ചെയ്യുകയോ 
പിരിച്ചുവിടുകയോ, നീക്കം ചെയ്യുകയോ, കുറവു ചെയ്യുകയോ, സർവ്വീസ് 
അവസാനിപ്പിക്കുകയോ, അഥവാ സസ്പെൻറു ചെയ്യുകയോ ചെയ്തുകൊണ്ടു 
ളള ഉത്തരവിന്റെ നിയമസാധുതയെയോ ഔചിത്യത്തെയോ, സംബന്ധിച്ച് 
പരിഗണനയിലിരിക്കുന്ന നടപടികളല്ലാത്ത) അനുവദിക്കാൻ പാടില്ലാത്തതും 
അങ്ങനെയുളള നടപടികളിൽ എടുക്കുന്ന ഏതെങ്കിലും ഒത്തുതീർപ്പോ, തീരു 
മാനമോ അഥവാ പുറപ്പെടുവിക്കുന്ന ഉത്തരവോ, അതിൽ ഒരു വ്യവസായ സ്ഥാ 
പനത്തിലെ എല്ലാ അംഗീകത ട്രേഡ്യൂണിയനുകളേയും പ്രതിനിധീകരിച്ചി 
ട്ടുണ്ടെങ്കിൽ , പ്രസ്തുത വ്യവസായ സ്ഥാപനത്തിലെ എല്ലാ തൊഴിലാളി 
കൾക്കും അതു ബാധകമായിരിക്കുന്നതുമാകുന്നു . 

അംഗീകത ട്രേഡ്യൂണിയനുകളിലെ പ്രതിനിധികൾ ജോലിയി 
ലാണെന്ന" കരുതേണ്ടതാണെന്ന് നിർണ്ണയിക്കപ്പെടാവുന്ന അധികാരസ്ഥൻമാർ 
വിളിച്ചു കൂട്ടുന്ന സമ്മേളനങ്ങളിലോ, അഥവാ, 1947- ലെ വ്യാവസായികത്തർക്ക 
ങ്ങൾ ആക ന (1947- ലെ 14-ാം കേന്ദ്ര ആക്ററ്) പ്രകാരം അധികാരസ്ഥൻ 
മാരുടെ മുമ്പാകെയുള്ള നടപടികളിലോ 
(പതിനിധികൾ പങ്കെടുക്കുമ്പോൾ അവർ ജോലിയിലാണെന്ന് കരുതേണ്ടതും, 

ഒരംഗീകത (ടേഡ് യൂണിയനിലെ 
ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട അധികാരസ്ഥൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കു 
മ്പോൾ തൊഴിലുടമ അവർക്ക് ശമ്പളം നൽകേണ്ടതുമാകുന്നു . 


9 . 


1 0 . 


(3 


എന്നാൽ ഈ വകുപ്പു പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുള 
പ്രതിനിധികളുടെ എണ്ണം ഏററവും കുറഞ്ഞത് ഒന്നും ഏറ്റവും കൂടുതൽ 
അഞ്ചും എന്നതിനുവിധേയമായി ഒരു അംഗീകൃത ടേഡുയൂണിയനിലുളള 
ആകെ അംഗങ്ങളുടെ രണ്ടു ശതമാനത്തിൽ കവിയാൻ പാടില്ലാത്തതാണ്. 
11 , ശിക്ഷകൾ --ഒരു അംഗീകത (ട്രേഡുയുണിയനെ സംബന്ധിച്ച് 
8 -ാം വകുപ്പിൽ പറഞ്ഞിട്ടുളള അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും സൗകര്യ 
ങ്ങൾ നൽകുന്നതിനും ഒരു തൊഴിലുടമ വിസമ്മതിക്കുകയോ വീഴ്ച വരുത്തു 
കയോ ചെയ്യുന്നപക്ഷം അയാൾക്ക് ആറുമാസക്കാലത്തോളം വരാവുന്ന തടവോ 
അഞ്ഞൂറു രൂപയോളം വരാവുന്ന പിഴയോ അഥവാ രണ്ടുംകൂടിയോ ഉളള ശിക്ഷ 
നൽകേണ്ടതാണ്. 


12, കുററങ്ങൾ വിചാരണ ചെയ്യൽ.--- ഈ ആക്റ് പ്രകാരം ശിക്ഷിക്കപ്പെടാ 
വുന്ന ഏതെങ്കിലും കുററങ്ങളുടെ വിചാരണ സർക്കാർ ആ ആവശ്യത്തിലേക്ക് 
അധികാരപ്പെടുത്തിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ പരാതിയിൻമേൽ അല്ലാതെ 
യാതൊരു കോടതിക്കും വിചാരണ ചെയ്യാവുന്നതല്ല . 


തയ 


13 , ഉത്തമവിശ്വാസത്തോടെ ചെയ" ത്, കൃത്യങ്ങൾക്ക് സംരക്ഷണം - ഈ 
ആക്ററ " ( പകാരമോ അതിൻകീഴിലുണ്ടാക്കിയ ഏതെങ്കിലും ചട്ടങ്ങൾ പ്രകാരമാ 
ഉത്തമ വിശ്വാസത്തോടുകൂടി ചെയ്തതാ ചെയ്യാൻ ഉദ്ദേശിച്ചതോ 
യാതൊന്നിനും, സർക്കാരിനോ അല്ലെങ്കിൽ അധികാരസ്ഥാനത്തിനോ അഥവാ 
ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനോ മറ്റേതെങ്കിലും വ്യക്തിക്കോ എതി 
രായി യാതൊരു വ്യവഹാരമോ ശിക്ഷാനടപടിയോ മററ് നിയമാനുസൃത 
നടപടിയോ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് 
14. വൈഷമ്യങ്ങൾ നീക്കം 

ചെയ്യുന്നതിനുള്ള അധികാരം.- ( 1) 
ആക്ററിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുന്നതിൽ എന്തെങ്കിലും വൈഷമ്യം 
ഉണ്ടാകുന്നപക്ഷം സർക്കാരിന് ആ വൈഷമ്യം നീക്കം ചെയ്യുന്നതിനായി അങ്ങ 
നെയുളള വ്യവസ്ഥകൾക്ക് വിരുദ്ധമല്ലാത്ത ആവശ്യമെന്നോ യുക്തമെന്നോ 
അവർക്ക് തോന്നുന്ന ഏതെങ്കിലും കാര്യം ഉത്തരവുമൂലം ചെയ്യാവുന്നതാണ്". 


ന 


ഇ 


( 2) ഈ ആക്ററ് ( പാബല്യത്തിൽവന്ന് രണ്ടു വർഷത്തിനുശേഷം 
(1) -ാംഉപവകുപ്പുപ്രകാരമുളള യാതൊരുത്തരവും പുറപ്പെടുവിക്കാവുന്നതല്ല . 
15 . ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുളള അധികാരം - (1) സർക്കാരിന് 
ആക്ററിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി ഗസററ് വിജ്ഞാപനംമൂലം 
ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. 
( 2) 

(പ്രത്യേകിച്ചും, മേൽപ്പറഞ്ഞ അധികാരത്തിന്റെ സാമാന്യതയ്ക 
ദൂഷ്യംകൂടാതെയും പ്രസ്തുത ചട്ടങ്ങളിൽ - 

( എ ) ഈ ആക്ററിൻകീഴിൽ നിർണ്ണയിക്കപ്പെടണമെന്ന് പ്രത്യേകം 
ആവശ്യപ്പെടുകയോ അനുവദിക്കുകയോ ചെയ തിട്ടുള്ള | ഏതു കാര്യത്തെ 
സംബന്ധിച്ചും; 

( ബി) നിർണ്ണയിക്കപ്പെടേണ്ടതോ ! നിർണ്ണയിക്കപ്പെടാവുന്നതോ ആയ 
മറേറതെങ്കിലും കാര്യത്തെസംബന്ധിച്ചും, വ്യവസ്ഥ ചെയ്യാവുന്നതാണ്". 


8 
( 3) ഈ വകുപ്പു പ്രകാരമുണ്ടാക്കുന്നഏതൊരു ചട്ടവും അതുണ്ടാക്കിയതി 
നുശേഷം കഴിയുന്നതവേഗം നിയമസഭായോഗം ചേർന്നിരിക്കുമ്പോൾ അതിന്റെ 
മുമ്പാകെ ആകെ പതിനാലുദിവസക്കാലത്തേക്ക് അങ്ങനെയുളള കാലം ഒര 
സമ്മേളനത്തിലോ തുടർച്ചയായ രണ്ടു സമ്മേളനങ്ങളിലോപെടാം - വയക്കേ ണ്ട 
തും അത് അപ്രകാരം വെയ്ക്കുന്ന സമ്മേളനമോ അതിന 

തൊട്ടടുത്തു . 
വരുന്ന സമ്മേളനമോ അവസാനിക്കുന്നതിനുമുമ്പ് നിയമസം ആ ചട്ടത്തിൽ 
വല്ല ഭേദഗതിയും വരുത്തുകയോഅല്ലെങ്കിൽ ചട്ടംഉണ്ടാക്കേണ്ടതില്ലെന്ന് തീരുമാനി 
ക്കുകയോചെയ്യുന്നപക്ഷം, ചട്ടത്തിന് അതിനുശേഷം അതതു സംഗതിപോലെ 

ഭേദപ്പെടുത്തിയ രൂപത്തിൽ മാത്രം പ്രാബല്യമുണ്ടായിരിക്കുന്നതും 
അല്ലെങ്കിൽ യാതൊരു പ്രാബല്യവും ഇല്ലാതിരിക്കുന്നതുമാകുന്നു . 

എന്നിരു 
ന്നാലുംഅങ്ങനെയുളള യാതൊരു ഭേദഗതിയോ റദ്ദാക്കലോ ആ ചട്ടപ്രകാരം 
നേരത്തെ ചെയ്ത് യാതൊന്നിന്റെയും സാധുതയ്ക്ക് ദൂഷ്യം വരുത്താത്തവിധ 
ത്തിലായിരിക്കേണ്ടതും ആകുന്നു . 


അങ്ങനെ 


ഉദ്ദേശകാരണങ്ങളുടെ വിവരണം. 


1926- ലെ ട്രേഡ്യൂണിയനുകളെ സംബന്ധിച്ച ആക്ററ് (1926- ലെ 
16-ാം കേന്ദ്ര ആക്റ്) ട്രേഡ്യൂണിയനുകൾ രജിസ്ററർ ചെയ്യുന്നതിനെപ്പ 
ററിയും ചില പ്രത്യേക സംഗതികളിൽ രജിസ്ററർ ചെയ്തിട്ടുള്ള ഡ 
യൂണിയനുകളെ സംബന്ധിച്ച നിയമം നിർവചിക്കുന്നതിനും വ്യവസ്ഥ 
ചെയ്യുന്നു . അതുപകാരം രജിസ്റ്റർ ചെയ്തിട്ടുളള ട്രേഡുയൂണിയനുകളെ 
അംഗീകരിക്കുന്നതിനുളള യാതൊരു വ്യവസ്ഥയും ആക്ററിൽ ഇല്ല . ഒരു 
സ്ഥാപനത്തിൽ ട്രേഡ്യൂണിയൻ ആക്റ് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുളള 
യൂണിയനുകൾ ധാരാളമുള്ളതുകൊണ്ട് ഒഴിവാക്കാവുന്ന തർക്കങ്ങളും ഉൽപ്പാദന 
രാഹിത്യവും സാധാരണ ഉണ്ടാകാറുണ്ട്. മാനേജ്മെൻറിന് അവരുടെ സ്ഥാപന 
ങ്ങളിൽ ആരോഗ്യകരമായ ഒരു ട്രേഡഴയൂ ണിയൻ സമ്പദായവും വ്യവസായ 
ബന്ധവും ( പാൽസാഹിപ്പിക്കുന്നതിന് സാധ്യമല്ലാതെ വരുന്നു . 


മുകളിൽ പറഞ്ഞ പ്രയാസങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുന്നതിനുവേണ്ടി, 
ഓരോ വ്യവസായ സ്ഥാപനങ്ങളിലും ചില നിബന്ധനകൾ പാലിക്കുകയാണ 
ങ്കിൽ, അങ്ങനെയുളള രജിസ്ററർ ചെയ്ത ട്രേഡ്യൂണിയനുകളെ അംഗീ 
കരിക്കുന്നതിനും അംഗീകൃത ട്രേഡ്യൂണിയനുകൾക്ക് ചില അവകാശങ്ങൾ 
നൽകുന്നതിനും വ്യവസ്ഥ ചെയ്യണമെന്ന ഉദ്ദേശിക്കുന്നു . 

ഒരു തൊഴിലാ 
ളിയെ ഡിസ്മിസ് ചെയ്യുകയോ അല്ലെങ്കിൽ അയാളുടെ സേവനം അവസാനി 
പ്പിക്കുകയോ, കുറവു ചെയ്യുകയോ, നീക്കം ചെയ്യുകയോ, പിരിച്ചുവിടുകയോ, 
സസ്പെൻറ് ചെയ്യുകയോ ചെയ്തുകൊണ്ടുളള ഒരു ഉത്തരവിന്റെ നിയമസാധു 
തയേയോഔചിത്യത്തേയോ സംബന്ധിച്ചും പരിഗണനയിലിരിക്കുന്നതൊഴികെ 
യുളള എല്ലാ സംഗതികളിലും മാനേജ്മെൻറും തൊഴിലാളികളും തമ്മിലുളള 
തർക്കങ്ങളിൽ അംഗീകൃത ഡ്യൂ ണിയനുകൾ വിലപേശാവുന്ന ഒരേയൊരു 
ഏജൻറായിരിക്കണമെന്നു വ്യവസ്ഥ ചെയ്യാനും ഉദ്ദേശിക്കുന്നു . 


2 , 

മുകളിൽ പറഞ്ഞ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനുദ്ദേശിച്ചുളളതാണ് 
ഈ ബിൽ, 


9 


ധനകാര്യ മെമ്മോറാണ്ഡം 
ഈ ആക നിൻകീഴിലുളള അധികാരസ്ഥാനത്തിന്റെ കർത്തവ്യങ്ങൾ നിർ 
വഹിക്കുന്നതിനും അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനു വേണ്ടി ഈ അധികാ 
രസ്ഥാനം രൂപവൽക്കരിക്കുന്നതിന് ബില്ലിന്റെ 3 -ാം ഖണ ഡാം വ്യവസ 
ചെയ്യുന്നു . തൊഴിൽ വകുപ്പിലെ അനുയോജ്യനായ ഒരു ഉദ്യോഗസ്ഥനെ 
അദദേഹത്തിൻറെ സ്വന്തം കർത്തവ്യങ്ങൾക്കുപുറമേ ഈ ആക്ററ് (പ്രകാരമുളള 
ഒരു അധികാരസ്ഥനായി നിയമിക്കുവാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് 
ഈ ബിൽ നിയമമാവുകയും പ്രാബല്യത്തിൽ വരികയുംചെയ്താൽ സംസ്ഥാന 
സഞ്ചിതനിധിയിൽ നിന്നും യാതൊരു ചെലവും ഉണ്ടാകുവാൻ സാദ്ധ്യതയില്ല . 


ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം സംബന്ധിച്ച 

മെമ്മോറാണ്ഡം 


ഇന 


ഗസററ് വിജ്ഞാപനംമൂലം സർക്കാർ നിശ്ചയിക്കുന്ന തീയതിയിൽ ഈ 
ആക്ററ് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ ബില്ലിലെ 1 -ാം ഖണ്ഡം ( 3) -ാം 
ഉപഖണ്ഡം സർക്കാരിന് അധികാരം നൽകുന്നു . 

ഈ ആക്ററിന്റെ ആവശ്യത്തിലേക്കായി ഒരു വ്യവസായത്തിലെ ഏതെ 
ങ്കിലും യുണിററീനേയോ ബാഞ്ചിനേയോ അല്ലെങ്കിൽ യുണിററുകളുടെയോ 
ബാണുകളുടെയോ ഒരു ഗ്രൂപ്പിനോയാ ഒരു വ്യവസായ സ്ഥാപനമായി (പഖ്യാ 
പിക്കുവാൻ 2 -ാം : ഖണ്ഡത്തിലെ ( സി ) എന്ന ഉപഖണ്ഡം സർക്കാരിന് 
അധികാരം നൽകുന്നു . 

ആക്ററിൻകീഴിലുളള അധികാരസ്ഥാനത്തിന്റെ കർത്തവ്യങ്ങൾ 
നിർവഹിക്കുന്നതിനും അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനുംവേണ്ടി 
ഗസറ്റ് വിജ്ഞാപനംമുലം ഒരു അധികാരസ്ഥാനം രൂപവത്കരിക്കുവാൻ 
3 -ാം ഖണ്ഡത്തിലെ (1) -ാം ഉപഖണ്ഡം സർക്കാറിനെ അധികാരപ്പെടു 
ത്തുന്നു . അധികാരസ്ഥനായി നിയമിപ്പിക്കപ്പെടുന്നതിന് ഒരു വ്യക്തിക്ക് 
ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ നിർണ്ണയിക്കുവാന് പ്രസ്തുത ഖണ്ഡത്തിലെ 
(3) -ാം ഉപഖണ്ഡം സർക്കാരിന് അധികാരം നൽകുന്നു . 

5 -ാം ഖണ്ഡം ( 2) -ാം ഉപഖണ്ഡം ടഡ് യൂ ണിയൻ അംഗീകാര 
ത്തിനുവേണ്ടിയുളള അപേക്ഷാഫാറവും അപ്രകാരമുളള അപേക്ഷയിൽ അടങ്ങി 
യിരിക്കേണ്ട വിവരങ്ങളും, അതിനോടനുബന്ധമായ രേഖകളും, ഫീസും 
നിർണ്ണയിക്കുന്നതിനുളള അധികാരം സർക്കാരിനു നൽകുന്നു . (പസ്തുത 
ഖണ്ഡം ( 3) -ാം ഉപഖണ്ഡം അംഗീകാരത്തിനുളള സർട്ടിഫിക്കറിന്റെ 
ഫാറ . നിർണ്ണയിക്കുന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്തുന്നു . പ്രസ്തുത 
ഖണ്ഡം ( 45 -ാം ഉപഖണ്ഡം ഒരു ടേഡ് യൂണിയനിലെ അംഗങ്ങളുടെ 
എണ്ണംകണ്ടുപിടിക്കുന്നതിന് ഒരു അധികാരസ്ഥൻരഹസ്യബാലററ് കൈകാര്യം 
ചെയ്യുന്ന രീതിയും പ്രസ്തുത് ആവശ്യത്തിനുവേണ്ടി ആ അധികാരസ്ഥൻ 

അന്വേഷണത്തെപ്പററി നിർദ്ദേശിക്കുന്നതിനും സർക്കാരിനെ 
അധികാരപ്പെടുത്തുന്നു . 
7 -ാം ഖണ്ഡം (1) -ാം ഉപഖണ്ഡം അംഗീകാരത്തിനുളള ഒരു സർട്ടിഫി 

നിരസിച്ചതിനാ, പിൻവലിച്ചതിനോ അഥവാ റദ്ദാക്കിയതിനോ 
G , 1461 


നടത്ത 


ക്കുറ 


| 11 
".ഡി ഗ iാറി : 1.63 കൊടുക്കുന്നതിനുളള കാലയള 21"( നി 
le ന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്തുന്നു . (പസ്തുത ഖണ്ഡ്, 
( 2) - , ഉപഖണ്ഡംഒരു അപ്പീൽ ഫയൽ ചെയ്യുന്നതിനുളള ഫാറവും അപ്പീലിൽ 
അടി റിക്കേണ്ട വിവരങ്ങളും, അപ്പീലിന് കൊടുക്കേണ്ടതായി ഹദീസും 
നിർദ: ന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്തുന്നു . 

1947 - ലെ വ്യാവസായികുതർക്കങ്ങൾ ആക്ററ് 3 -ാം വകുപ്പുപ്രകാരം 
രൂപവൽക്കരിക്കപ്പെട്ട തൊഴിൽക്കമ്മിറ്റിയിലേക്ക് ഒരംഗീകൃത ഡ്യൂ ണിയന 
തൊഴി :ാളികളുടെ പ്രതിനിധികളെ ചട്ടങ്ങൾക്ക്വിധേയമായി നാമനിർദ്ദേശം 
ചെയ്യാൻ അധികാരം നൽകുന്നതിനുള ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് 8 -ാം 
ഖണ്ഡ്, ( 2) -ാം ഉപഖണ്ഡം ഗവൺമെൻറിന് 41ാധികാരം നൽകുന്നു . 

മാധികാരികൾ വിളിച്ചുകൂട്ടിയ സമ്മാനത്തിനു പി "തുത രാവശ്യത്തി 
നുവേണ്ടി നിർദ ° ദേടിക്കപ്പെട്ടിട്ടുള്ള ഒരു വാചക ത ടഡ് യൂ ണി യ 
പ്രതിനിധികൾ പങ്കെടുക്കുമ്പോൾ അവർ ഡിയിലാണെന്ന് കുറുക്കേണ്ടതാണ്, 
എന്ന സാന്ദർഭികമായി 10 -ാം ഖണ്ഡത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു . 

അകററി & ദ ° ദേശങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനുവേണ്ടി ചട്ടങ്ങൾ 
ഉണ്ടാക്കുന്നതിന് 15 -ാം ഖണ്ഡം സർക്കാരിനെ അധികാരപ്പെടുത്തുന്നു . 

ചട്ടങ്ങൾ ഉണ്ടാക്കിയതോവില താപനങ്ങൾ പുറപ്പെടുവിക്കേണ്ടതാ ഒ യ 
സംഗതികൾ സാധാണാ ഭരണപരമോ ആയ സ്വഭാവത്തോടു ടിനോഅഥവാ 
വിദമായ സംഗതി കാളാടുകൂടിയതോ ആകുന്നു . അതിനാൽ ഏപ്പിച്ചു 
കൊടുത്ത നിയമനിർമ്മാണാധികാരം സാധാരണ സ്വഭാവത്തോടുകൂടിയാണ് 


ആര്യാടൻ മുഹമ്മദ് 


